Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


വാല തിരുവനന്തപുരംം 8th December 2020 
0 ലിനിയ 
> ചൊവ്വ 1196 വൃശ്ചികം 23 നബ 
23rd Vrischikam 1196 48 
Vol. IX Thiruvananthapuram, നിനി No. 
1942 അഗ്രഹായനം 17 
Tuesday 


17th Agrahayana 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8455 





KOLLAM DISTRICT 
Kollam Taluk 


പരസ്യം 
(1) 


MaUe en/2-15518/2020. 2020 ഒക്ടോബര്‍ 16. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ ആലുംമൂട്‌, 
പുനുക്കന്നുര്‍, രജിതാഭവനത്തില്‍ രാമച്രന്രന്‍പിള്ള 15-6-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ രാധാമണിയമ്മ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേല്‍ കൊറ്റങ്കര, പടിഞ്ഞാറെ കല്ലട വില്ലേജ്‌ 
ആഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധാമണിയമ്മ ഭാര്യ 59 
2 രജിത മകള്‍ 39 
3 രജനി + 38 
4 രജികുമാര്‍ മകന്‍ 37 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
,പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവസത്തി നുള്ളില്‍ ഈ 
ആഫീസില്‍ 
ശേഷമോ, 


നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(2) 


നമ്പര്‍ ബി2-15692/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ ഹൈസ്കൂളിന്‌ 
സമീപം ശ്രീനന്ദനത്തില്‍ gi. എ. ശ്രീകുമാര്‍ 13-3-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാര്യ ടി വീട്ടില്‍ സുനിത, ജി. എസ്‌. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേല്‍ മയ്യനാട്‌ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 സുനിത, ജി. എസ്‌. ഭാര്യ 46 

2 അനന്ദു എസ്‌. കുമാര്‍ മകന്‍ 19 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
,പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവസത്തി നുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


53 


(3) 


നമ്പര്‍ enil2-19557/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ ഏഴുകോണ്‍, 
കല്ലുംപുറം, അഞ്ജനം വീട്ടില്‍ സത്യാനന്ദന്‍ സി. 30-3-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാര്യ ടി വീട്ടില്‍ ഗീത, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേല്‍ തൃക്കടവൂര്‍, മണ്‍ഭ്രോതുരുത്ത്‌ വില്ലേജ ആഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീത, എസ്‌. ഭാര്യ 67 
2 ദീപക്‌, എസ്‌. മകന്‍ 36 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
.പസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ 
ശേഷമോ 


ഗസറ്റില്‍ 


നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(4) 


നമ്പര്‍ enilz-17527/2020. 2020 ഒക്ടോബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ പുല്ലിച്ചിറ, 
ഐറിസ്‌ കോട്ടേജില്‍ മാര്‍സലിന്‍ അലക്സ്‌ 10-4-2004-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
മകള്‍ ടി വീട്ടില്‍ ഐറിസ്‌ സാംസണ്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേല്‍ മയ്യനാട്‌ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആസ്സ്റില്‍ മാര്‍സലിന്‍ മകന്‍ 64. 

2 ജോസഫ്‌ മാര്‍സലിന്‍ 61 

3 ഐറിസ്‌ സാംസണ്‍ മകള്‍ 60 


4 വില്‍മ ഡാമിയന്‍ 


5 മാര്‍സലിന്‍ ജോണ്‍ അലക്സ്‌ മകന്‍ 57 


(പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
.പസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ 
ശേഷമോ, 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


ഗസറ്റില്‍ 


നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 


തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8456 





(5) 


നമ്പര്‍ ബി2-19214/2020. 2020 ഒക്ടോബര്‍ 8. 


കൊല്ലും താലൂക്കില്‍ തൃക്ക ടവൂര്‍ വില്ലേജില്‍ പെരിനാട്‌, 
മുരുന്തല്‍, താന്നിമൂല വയലില്‍ വീട്ടില്‍ അഴകേശന്‍ 30-8-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ ഉഷ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ 
തൃക്കടവൂര്‍ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാ 
ശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷ ഭാര്യ 51 
2 @eM a4 മകന്‍ 28 
3 അധിീഷ്‌ 24 


2 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 


ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(൫) 


നമ്പര്‍ ബി2-15279/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ ആശ്രാമം 
വൈദ്യശാല നഗര്‍ 477, വലിയഴികം വീട്ടില്‍ പി. ശാലിനി 
W/o വി. എസ്‌. ശശികുമാര്‍ 1-4-2014-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ 
വിഷ്ണു ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ കൊല്ലം ഈസ്റ്റ്‌ 
വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശശികുമാര്‍ ഭര്‍ത്താവ്‌ 59 
2 വിഷ്ണു മകന്‍ 31 
3 വിഷ്ണുപ്രിയ മകള്‍ 21 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
,പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവസത്തി നുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 


ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


54 


(7) 


നമ്പര്‍ ബി2-15437 /2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ തേവള്ളി 
1 105, സൌമ്യയില്‍ ഡി. പൊന്നമ്മ W/o കെ. അനിരുദ്ധന്‍ 
7-9-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണ 
മെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ അനിരുദ്ധന്‍ 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ കൊല്ലും വെസ്റ്റ്‌ വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനിരുദ്ധന്‍ ഭര്‍ത്താവ്‌ 82 
2 രൂപേഷ്‌ മകന്‍ 47 
3 രാഗേഷ്‌ 44 


മമ 


4 അനീഷ്‌ പൊന്നമ്മ അനിരുദ്ധന്‍ ,, 41 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ, 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(8) 


തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


നമ്പര്‍ ബി2-15488 /2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ തട്ടാമല ഷമീര്‍ 
മന്‍സിലില്‍ അബ്ദുള്‍ ലത്തീഫ്‌ 23-7-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മകന്‍ ടി 
വീട്ടില്‍ സലിം അബ്ദുള്‍ ലത്തീഫ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേല്‍ മയ്യനാട്‌ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലത്തീഫ ബീവി ഭാര്യ 54 
2 ഷെമീര്‍ അബ്ദുള്‍ ലത്തീഫ്‌ മകന്‍ 30 

3 സുമയ്യ മകള്‍ 28 

4 സമീറ + 26 

ട സലിം അബ്ദുള്‍ ലത്തീഫ്‌ മകന്‍ 23 

6 സീനത്ത്‌ മകള്‍ 21 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
രപസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8457 





(9) 


നമ്പര്‍ ബി2-16700/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ ഇരവിപുരം വില്ലേജില്‍ വാളത്തുംഗല്‍, 
മരം തോട്ടത്തില്‍ വീട്ടില്‍ സെല്‍വകുമാര്‍ 23-7-2020-ല്‍ മരണ 
പ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മാതാവ്‌ 
ടി വീട്ടില്‍ കമല, പി. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ 
ഇരവിപുരം വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നയാള്‍ അനന്തരാവകാ 
ശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
കമല, പി. മാതാവ്‌ 70 


(പരേതന്‍ വിവാഹമോചിതനും സന്താനരഹിതനുമായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(10) 


നമ്പര്‍ enil2-15330/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ ഇടനാട്‌, 
കോഷണക്കാവ്‌, ആലുവിള പടിഞ്ഞാറ്റതില്‍ വീട്ടില്‍ 
തങ്കപ്പന്‍ പിള്ള, കെ. 1-8-2015-ല്‍ മരണപ്പെട്ടു പോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മകന്‍ തഴുത്തല 
വില്ലേജില്‍ നന്ദനം വീട്ടില്‍ അജയകുമാര്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേല്‍ മീനാട്‌, തഴുത്തല, കല്ലുവാതുക്കല്‍, 
വട്ടിയൂര്‍ക്കാവ്‌ വില്ലേജ്‌ ആഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആനന്ദഭായി അമ്മ ഭാര്യ 75 
2 രാധാകൃഷ്ണപിള്ള മകന്‍ 65 
3 വിജയകുമാരന്‍പിള്ള > 59 
4 ബാബു, റ്റി. ി 60 
5 അജയകുമാര്‍ 58 47 
6 പുഷ്പമണി ഒ. പരേതനായ 
മകന്റെ ഭാര്യ 53 
7 ദീപ ജനാര്‍ദ്ദനന്‍ + മകള്‍ 43 
8 ഉഷ കുമാരി, ഒ. ം [ി 43 
9 സന്ധ്യ, പി. i കട 28 
10 ലക്ഷ്മി, എല്‍. 26 
11 അതുല്‍ രവി + മകന്‍ 23 
12 അതുല്യ രവി » മകള്‍ 21 
13 ആഷിഷ്‌, വി. എസ്‌. ,, മകന്‍ 16 
14 കാര്‍ത്തിക്‌, വി. എസ്‌. ,, > 10 


Gaz. No. 48/2020/DTP (CLR). 


55 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 


ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(1) 


നമ്പര്‍ ബി2-15324/2020. 2020 ഒക്ടോബര്‍ 19. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ പെരുമ്പുഴ, 
പുനുക്കന്നൂര്‍, താഴതില്‍ കിഴക്കതില്‍ ബീനകൂുമാരി, കെ. 
൧/0 വേണുകുമാര്‍, ജി.) 4-12-2019-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ 
വേണുകുമാര്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ കൊറ്റങ്കര 
വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 


നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വേണുകുമാര്‍ ഭര്‍ത്താവ്‌ 49 
2 അഭിനന്‍ മകന്‍ 1 
3 അഭിനവ്‌ 0 9 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
രപസിദ്ധപ്പെ ടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 


ശേഷമോ, തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(12) 


നമ്പര്‍ enils-17496 /2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ പെരിനാട്‌ വില്ലേജില്‍ ചെറുമൂട്‌, 
വെള്ളിമണ്‍ പി. ഒ., മിനി ലാന്റിൽ അപ്പേളോ ജെറോം 
8/0 ജറോം 5-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവ 
ശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ബീന അപ്പോളോ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേല്‍ 
പെരിനാട്‌ വില്ലേങാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാ 


ണെന്ന്‌ അറിയുന്നു. 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8458 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീന അപ്പോളോ ഭാര്യ 46 
2 അലന്‍ അപ്പോളോ മകന്‍ 18 
3 അലോന അപ്പോളോ മകള്‍ 12 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍ കാണിച്ച മൈനര്‍ മകള്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണയില്‍ കഴിഞ്ഞുവരുന്നതും മൈനറി നുവേണ്ടി 
എന്ന 
ഹാജരാക്കിയതിനാലും പരേതന്റെ അവകാശികള്‍ 


അപേക്ഷക സംരക്ഷക നിലയില്‍ മൊഴി 
മേല്‍ക്കാ 
ണിച്ചവരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ 


കാലാവധിക്കുശേഷമോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(13) 


No. B2-16672/2020. 19th October 2020. 


Notice is hereby given to all whom it may concern 
that Sujith Alex residing at Thushara, 8/314, Mayyanad 
Village, Kollam Taluk, Kollam District in Kerala State has 
filed an application before this office for the issuance of 
a Legal Heirship Certificate in respect of his wife 
Roshni Sujith who died on 6-7-2020. The certificate is 
requested for producing various purposes. Enquiry 
conducted through the Village Officer of Mayyanad 
reveals that the under mentioned are the legal heirs of 


the deceased. 


SCHEDULE 
SI. Name Relationship with Age 
No. the deceased 
1 Sujith Alex Husband 45 
2 Rohit Alex Sujith Son 17 


It is proposed to issue a Legal Heirship Certificate in 
favour of the above said members. Objections if any 
against the issue of the said certificate should be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in Kerala Gazette. Those 
sent by post or filed after the stipulated time will not be 


considered at any level. 


Taluk Office, 
Kollam. 


(Sd.) 
Tahsildar. 


56 


PATHANAMTHITTA DISTRICT 
Kozhencherry Taluk 


NOTICES 


() 


No. A5-2370/2019. 27th August 2020. 


Notice is hereby given to all whom it may concern 
that Babu P. Kulathackal, Kulathackal, Thekkemala P. O., 
Kozhencherry Village, Kozhencherry Taluk, Pathanamthitta 
District of Kerala State has applied for a Legal Heirship 
Certificate for various purposes due to his father 
K. P. Philip who died on 14-2-2019 and his mother 
Deenamma Philip died on 26-5-2017. Enquiry conducted 
through the Village Officer, Kozhencherry reveals that the 
following persons are the legal heirs of deceased 
K. P. Philip. 


SCHEDULE 
SI. Name Relationship with Age 
No. the deceased 
1 Babu P. Kulathackal Son 33 
2 Joyes Philip Daughter 52 


Objections if any against the issuance of the Legal 
Heirship Certificate in the name of the above said persons 
should be filed in person before the Tahsildar, 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Gazette. Belated application 
and those sent by post will not be considered. 


2) 


No. A5-4515/2020. 27th August 2020. 


Notice is hereby given to all whom it may concern 
that Kunjumol Satheesh, Chundayil, Kozhencherry 
East P. O., Kozhencherry Village, Kozhencherry Taluk, 
Pathanamthitta District of Kerala State has applied for a 
Legal Heirship Certificate for various purposes due to her 
husband Satheesh Kumar C. K. who died on 30-8-2019. 
Enquiry conducted through the Village Officer, 
Kozhencherry reveals that the following persons are the 
legal heirs of deceased Satheesh Kumar C. K. 


SCHEDULE 
SI. Name Relationship with Age 
No. the deceased 
1 Kunjumol Satheesh Wife 38 
2 Prazoon, C. S. Son 33 
3 Aleena C. Satheesh Daughter 24 


